Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


സ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 10 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 13 
13th April 2021 

1196 മീനം 30 
30th Meenam 1196 


നമ്പർ 


" 


15 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ചൈതം 23 
23rd Chaithra 1943 


PART III 


Labour Department 


NOTICE 


No. P - 290 / 2019 . 


23rd March 2021 . 


Whereas the ISRO , LPSC , Valiamala has deposited 
with this court a sum of 1 14,46,435 ( Rupees Fourteen 
Lakhs Forty Six Thousand Four Hundred and Thirty five 
only ) as a compensation to be distributed to the 
dependents of the deceased Sri Gopakumar , who met with 
a fatal accident while employed under the 1st opposite 
party and whereas the Assistant Labour Officer , 
Nedumangadu reported that 


Are his only dependents as defined under Section 2 ( 1 ) 
( d ) of the Employees ' Compensation Act . Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before 
me and prove the same . If no such claims are received 
within the prescribed time the entire amount of 
Compensation will be disbursed to the persons 
mentioned above . Claims preferred thereafter will not be 
considered . 


1 . 


Wife 


2 . 


Daughter 


Smt . Priya , S. N. , 
Thenguvilakathu Veedu , , 
Amachal P. O. 
Devika Nair , P. , 
Varuvilakathu Veedu , 
Manacaud P. 0 . 
Gopika Nair , P. , 
Thenguvilakathu Veedu , 
Amachal P. O. 


1 -ാം എതിർകക്ഷിയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ 
അ പ ക ട മുണ്ടാ യി മര ണമടഞ്ഞ ശീ . ഗോപ കു മാറിന്റെ 
ആശി തർക്ക് എം പ്ലാ യീസ് കോമ്പൻ സ ഷൻ 

തു ക 
നൽകുന്നതിനായി ഐ.എസ് . ആർ . ഒ . , എൽ.പി.എസ്.സി. , 
വലിയ മല ? 14,46,435 ( പതി നാല് ലക്ഷത്തി നാല് പത്തി 
ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപമാത്രം ) ഈ 
ഓഫീസിൽ കെട്ടിവെച്ചിരിക്കുന്നു . നെടുമങ്ങാട് അസിസ്റ്റന്റ് ലേബർ 
ആഫീസർ അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


3 . 


Daughter 


Gaz . No. 15 / 2021 / DTP ( Labour ) . 


465 


13th APRIL 2021 ] 


LABOUR DEPARTMENT 


46 


1 . 


ഭാര്യ 


ശീമതി പിയ , എസ് . എൻ . , 
തെങ്ങ് വിളാകത്ത് വീട് , 
ആമച്ചൽ പി . ഒ . 


2 . 


മകൾ 


ദേവിക നായർ , പി . , 
വാറുവിളാകത്ത് വീട് , 
മണക്കാട് പി . ഒ . 


അന്വഷണം 


3 . 


മകൾ 


ഗോപിക നായർ , പി . , 
തെങ്ങ് വിളാകത്ത് വീട് , 
ആമച്ചൽ പി . ഒ . 


ഒ . , 


എന്നിവർ മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശിതരെന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെ ങ്കിലും ഉണ്ടങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവ സ ത്തി നകം ഈ ആ ഫീ സിൽ 
രേഖാ മൂലം 

ഹാജ രായി തെളി യി ക്കേ ണ്ട തും അവധി 
കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


M / s . മാളൂട്ടി സാമില്ലിൽ റീസാ വർക്കർ 
ആയി ജോലിനോക്കി വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . സുനി , എ . - യുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തി നായി Y 6,44,200 

( ആറു ലക്ഷത്തി 

നാൽ പത്തി 
നാലാ യി രത്തി ഇരു ന്നൂറ് രൂപ മാത്രം ) ഈ ഓഫീസിൽ 
കെട്ടി വെച്ചിരിക്കുന്നു . 

നട ത്തി യ തിൽ , 
എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് സെക്ഷൻ 2 ( 1 ) ( ഡി ) 
പകാ രം , ടിയാന്റെ ആശ്രിതരായി ( 1 ) ശ്രീ മതി നസീമ , 
വയലിൽ പുത്തൻ വീട് , കാവേരിനഗർ -45 , കല്ലുംതാഴം പി . ഒ . , 
കിളികൊല്ലൂർ , കൊല്ലം ( ഭാര്യ - ഇപ്പോൾ താമസിക്കുന്നത് 
ശീമം ഗ ലത്ത് , കിളികൊല്ലൂർ പി . കല്ലുംതാഴം ) , 
( 2 ) ശ്രീ . സെയ്ദലി , എസ് . എസ് . മൻസിൽ കുഴിക്കാലതൊടിയിൽ , 
അയത്തിൽ , കിളികൊല്ലൂർ പി . ഒ . , കൊല്ലം ( മകൻ - ഇപ്പോൾ 
താമ സിക്കു ന്നത് ശീമം ഗ ല ത്ത് , കിളികൊല്ലൂർ പി . ഒ . , 
കല്ലുംതാഴം ) , ( 3 ) ശ്രീ . സയിദ് അൻവർ , വയലിൽ പുത്തൻ 
വീട് , കാവേരിനഗർ -45 , കല്ലുംതാഴം പി . ഒ . , കിളികൊല്ലൂർ , 
കൊല്ലം ( മകൻ - ഇപ്പോൾ താമസിക്കുന്നത് ശ്രീമംഗലത്ത് , 
കിളികൊല്ലൂർ പി . ഒ . , കല്ലുംതാഴം ) എന്നിവർ മാത്രമേ ഉള്ളൂ 
എന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ ആശ്രിതരെന്ന് മേൽ 
വിവ രിച്ച് നിർ വ ച ന ത്തിൽ ഉൾപ്പ ടു ന്ന വ രായി വേറെ 
ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം 
ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും 
അവധി കഴി ഞ്ഞുള്ള 

ഹർജികൾ പരിഗണിക്കപ്പെടുന്ന 
തല്ലാത്തതുമാകുന്നു . 


Office of the Industrial Tribunal , 
Housing Board Building 

( Sd . ) 
4th Floor , Santhi Nagar , Employees ' Compensation 
Thiruvananthapuram - 01 . 

Commissioner . . 


NOTICE 


No. P - 837 / 2020 . 


24th March 2021 . 


Office of the Employees ' 

( Sd . ) 
Compensation Commissioner , Employees ' Compensation 
Civil Station P. O. , Kollam . 

. 

Commissioner . 


നോട്ടീസ് 


( 1 ) 


Whereas M / s Malooty Saw Mills , Anchuvilapuram 
has deposited with this Court a sum of 6,44,200 
( Rupees Six Lakh Forty Four Thousand Two Hundred 
only ) as compensation to be distributed to the 
dependents of the deceased Mr. Suni , A. who met with a 
fatal accident while employed as a resaw worker in the 
Malootty Saw Mills , Anchuvilapuram and whereas it is 
reported that ( 1 ) Smt . Naseema w / o late Suni , A. , Vayalil 
Puthenveed , Kaveri Nagar - 45 , Kallumthazham P. 0. , 
Kilikollur , Kollam now residing at Sreemangalathu , 
Kilikollur P. 0. , Kallumthazham , ( 2 ) Mr. Syedali , S. s / o 
late Suni , A. , S. S. Manzil , Kuzhikkalathodiyil , Ayathil , 
Kilikollur P. O. , Kallumthazham now residing at 
Sreemangalathu , Kilikollur P. O. , Kallumthazham , 
( 3 ) Mr. Said Anwar , s / o Late Suni , A. , Vayalil Puthenveed , 
Kaveri Nagar - 45 , Kallumthazham P. O. , Kilikollur , 
Kollam now residing at Sreemangalathu , Kilikollur P. O. , 
Kallumthazham are his only dependents as defined under 
Section 2 ( 1 ) ( d ) of the Employees ' Compensation Act . 
Any others who claim to be the dependents of the 
deceased should within 15 days of the publication of this 
notice in the Kerala Government Gazette prefer their 
claim in writing before me and prove the same . If no 
such claims are received within the prescribed time the 
entire amount of Compensation will be disbursed to the 
persons mentioned above . Claims preferred thereafter 
will not be considered . 


നമ്പർ ഈ -401 / 2020 . 

2021 മാർച്ച് 9 . 
ശീ . 

അ ബ്ദു സലാം , എം . എ , s / o മുഹ മ്മ ദ് , 
മൂലയിൽ ഹൗസ് , മൂർഖനാട് , മലപ്പുറം എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലി ചെയ്തുവരവെ 1-6-2006 - ന് അപകടം സംഭവിച്ച് 
മരണമടഞ്ഞ അബ്ദുള്ള എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ഓറിയന്റൽ ഇൻഷ്വറൻസ് 
കമ്പനി ലിമിറ്റഡ് ? 9,85,933 ( ഒൻപത് ലക്ഷത്തി എൺപത്തി 
അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപ മാത്രം ) 
ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
ചുവടെ ചേർത്തിരിക്കുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ , മലപ്പുറം അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


466 


13th APRIL 2021 ] 


LABOUR DEPARTMENT 


47 


പേര് 


കമ 
നമ്പർ 


മരണമടഞ്ഞ 
തൊഴിലാളി 
യുമായുള്ള 
ബം 


മേൽവിലാസം 


1 ശ്രീമതി നസീമത്ത് 


ഭാര്യ 


കാരാപൂള 


പുത്തലത്ത് വീട് , 
പാറക്കുളം , 
നറുകര പി . ഒ . , 
മഞ്ചേരി , 
മലപ്പുറം -676 122 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ രേഖാ മൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യുന്ന താണ് . ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . 


2 ശീമതി ഫാസില തസ്നി മകൾ 


> 


3 ആസ്യ 


മാതാവ് 


>> 


( 3 ) 


4 അലവി 


പിതാവ് ( മരണപ്പെട്ടു ) 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ രേഖാ മൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യു ന്ന താ ണ് . ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ഇ F13 2021 . 

2021 മാർച്ച് 9 . 
സീമെക്സ് പ്രോജക്ട് പവറ്റ് ലിമിറ്റഡ് , പനമ്പിള്ളി നഗർ 
എറണാകുളം , കൊച്ചി എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
ചെയ്തുവരവെ 7-10-2006 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 
പഷുദീൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകുന്നതിനായി യുണൈറ്റഡ് ഇന്ത്യാ ഇൻഷ്വറൻസ് കമ്പനി 
ലിമിറ്റഡ് ? 10,55,234 ( പത്ത് ലക്ഷത്തി അമ്പത്തിഅയ്യായിരത്തി 
ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ 
കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 
1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം 
ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരി 
ക്കുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , 
നെന്മാറ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


( 2 ) 


മരണമടഞ്ഞ 


കമ 


പേര് 


തൊഴിലാളി 


മേൽവിലാസം 


നമ്പർ 


നമ്പർ ഇ -586 2020 . 

2021 മാർച്ച് 9 . 
ശീ . മുഹ മ്മദ് റഫീക്ക് s / o അതാർ രാവു ത്തർ , 
വേമ്പല്ലൂര് , ആലത്തൂർ , പാലക്കാട് എന്ന തൊഴിലുടമയുടെ കീഴിൽ 
ജോലി ചെയ്തുവരവെ 23-11-2014 - ന് അപകടം സംഭവിച്ച് മരണ 
മടഞ്ഞ ശ്രീ . രവി എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ട 
പരിഹാരം നൽകുന്നതിനായി ന്യൂ ഇൻഡ്യ അഷുറൻസ് കമ്പനി 
ലിമിറ്റഡ് ? 12,81,581 ( പ്രന്തണ്ട് ലക്ഷത്തി എൺപത്തിയൊ 
ന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് രൂപ മാത്രം ) ഈ 
കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ട 
പരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച 
പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ 
ചേർത്തിരിക്കുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ , ആലത്തൂർ അന്വേ ഷ ണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


യുമായുള്ള 


ബന്ധം 


1 ശ്രീ . സുലൈമാൻ , കെ . എം . പിതാവ് 


മണ്ണിൽ വീട് , 
മാടംപാറ , 
കുനിശ്ശേരി , 
പാലക്കാട് 


2 ശീമതി താജ് 


മാതാവ് 


പേര് 


കമ 
നമ്പർ 


മരണമടഞ്ഞ 
തൊഴിലാളി 
യുമായുള്ള 


മേൽവിലാസം 


ബന്ധം 


1 ശ്രീ . പഴനിമല 


പിതാവ് 


പാതക്കൽ വീട് , 
തില്ലൻകാട് , 
മഞ്ഞളൂർ പി . ഒ . , 
തേങ്കുറിശ്ശി , 
ആലത്തൂർ -678 502 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ രേഖാ മൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശ വാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യുന്ന താണ് . ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . 


2 ശ്രീമതി സരോജിനി 


മാതാവ് 


> 


3 ശീമതി രാധിക 


സഹോദരി 


ഇടപറമ്പ് , 
പനയംചിറ , 
മഞ്ഞളുർ പി.ഒ. , 
തേങ്കുറിശ്ശി 


വ്യാവസായിക 

ടബ്യൂണലിന്റെ 
കാര്യാലയം , പാലക്കാട് . 


( ഒപ്പ് ) 

കമ്മീഷണർ , 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
( വ്യാവസായിക ടബ്യൂണൽ ) . 


467 


